o 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
| Reg. No. KL / TV( N )/634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2017 


सत्यमेव जयते 


: 


ന 


GOVERN 


കേരള 


ള സർക്ക 


NMENT OF 


ാർ 
F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2017 മേയ് 9 
9th May 2017 

1192 മേടം 26 
26th Medam 1192 
1939 വൈശാഖം 19 
19th Vaisakha 1939 


Vol. VI 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Animal Husbandry Department 


ലേലം/ ക്വട്ടേഷൻ പരസ്യം 


നമ്പർ ഡി / 128/ 2017 . 


2017 ഏപ്രിൽ 20. 


മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള ജേഴ്സിഫാം, വിതുരയിൽ (മരുതാമല പി. ഒ. - 695 551) നിലവിൽ ഉന്മൂലനം 
ചെയ്യേണ്ടതായ ചുവടെ പട്ടികയിൽ വിശദമാക്കുന്ന ഉല്പാദനശേഷി കുറഞ്ഞ ഉരുക്കളെ 2017 മേയ് മാസം പതിനഞ്ചാം തീയതി 
(15 -5 - 2017) പകൽ 12 മണിക്ക് വിതുര ജേഴ്സിഫാമിൽ വച്ച് പരസ്യമായി ലേലം ചെയ്ത് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. 
ലേലത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ പതിനായിരം ( 10,000) രൂപ നിരതദ്രവ്യം അടയ്ക്കേണ്ടതാണ്. 
ലേലസ്ഥലത്ത് ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതാണ്. ലേലത്തിൽ ക്വട്ടേഷനുകളും 
സ്വീകരിക്കുന്നതാണ്. ക്വട്ടേഷൻ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ ആയത് 2017 മേയ് മാസം 15 -ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കുമുമ്പായി 
ഡെപ്യൂട്ടി ഡയറക്ടർ, ജേഴ്സിഫാം, വിതുരയ്ക്ക് ലഭിക്കത്തക്കവിധത്തിൽ നേരിട്ടോ തപാൽമാർഗ്ഗമോ സമർപ്പിക്കേണ്ടതാണ്. ക്വട്ടേഷൻ 
കവറിനുമുകളിൽ “ഉരുക്കളുടെ ലേലം എന്ന് എഴുതേണ്ടതാണ്. ലേലം കഴിഞ്ഞാലുടൻ ക്വട്ടേഷൻ അവ നൽകിയവരുടെയോ 
അവരുടെ പ്രതിനിധികളുടെയോ സാനിദ്ധ്യത്തിൽ തുറക്കുന്നതും ലേലം/ ക്വട്ടേഷൻ ഇവയിൽ ഏതിലാണോ കൂടുതൽ തുക 
കാണിക്കുന്നത് ആ ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം 
തിരിച്ചുനൽകുന്നതാണ്. ലേലം സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ നിയമാനുസൃതമുള്ള വിൽപ്പന നികുതി അടക്കമുള്ള ലേല / ക്വട്ടേഷൻ 
തുക ഓഫീസിലടച്ച് ഉരുക്കൾ സ്വന്തം ചെലവിൽ കൊണ്ടു പോകേണ്ടതാണ്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 
10 മണി മുതൽ 5 മണിവരെയുള്ള സമയത്ത് ഓഫീസിൽ നിന്നും ബന്ധപ്പെട്ടവരുടെ അനുമതിയോടുകൂടി ഉരുക്കളെ പരിശോധി 
ക്കാവുന്നതാണ്. 


13 


3rd MAR . 2015] 


IRRIGATION DEPARTMENT 


പട്ടിക 


ഇനം 


ബീഡ് 


ടാഗ് 
നമ്പർ 


കമ 
നമ്പർ 


പ്രായം ( വയസ്സ്) 


3524814 


പശു 


CBJ 


3524832 


പശു 


CBJ 


3524870 


പശു 


CBJ 


3524874 


പശു 


CBBS 


3524887 


പശു 


3250274 


പശു 


CBBS 


420002 / 092774 


പശു 


CBJ 


420015 / 549840 


പശു 


CBHF 


420015 / 549747 


പശു 


CBJ 


420015 / 551277 


പശു 


CBJ 


546270 


പശു 


CBJ 


27 - 7 - 2012 - ന് വാങ്ങിയത് 


3524826 


പശു 


CBJ 


32 വയസ് ജനുവരി 2012- ൽ 


3524867 


പശു 


CBJ 


27 - 7- 2012 - ന് വാങ്ങിയത് 


819126 


പശു 


CBJ 


4 വയസ്സ് 


12- 12-2007 - ൽ 


മേൽപ്പറഞ്ഞ നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച സംഖ്യ 
മുഴുവൻ സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും പുനർലേലം ചെയ്യുന്നതുമാണ്. ആയതുമൂലം സർക്കാരിനുണ്ടാകുന്ന നഷ്ടം മുൻ 
ലേലക്കാരനിൽനിന്നും ഈടാക്കുന്നതായിരിക്കും. കൂടുതൽ തുക ലഭിച്ചാൽ ആയതിന് ടിയാന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. 

ഏതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനും പൂർണ്ണ അധികാരം ജേഴ്സിഫാം 
ഡെപ്യൂട്ടി ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. സർക്കാർ ലേലം നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും ഈ ലേലത്തിനും 
ബാധകമാണ്. ലേലദിവസം അവധിയായാൽ തൊട്ടടുത്ത ദിവസം ലേലം നടത്തുന്നതാണ്. ഫാം ജീവനക്കാർ ഈ ലേലത്തിൽ 
പങ്കെടുക്കാൻ പാടില്ല . പങ്കെടുക്കുന്നവർ തിരിച്ചറിയൽ കാർഡ് പരിശോധനക്കായി നൽകേണ്ടതാണ്. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
ജേഴ്സിഫാം, വിതുര. 


ഡോ . സി. സുശീല , 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


